				** ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം **
				-------------------------------------------------
         പതിനൊന്നാം  സർഗ്ഗം -( നൃഗമോക്ഷം, ജരാസന്ധവധം )
     		---------------------------------------------------------------------------

  തദന്തരേ കാനനകേളി കൌതുകാൽ 
  പദേപദേ കൃഷ്ണകുമാരരൊക്കവേ 
  മുദാ നടന്നുതശൈലസന്നിധൌ 
  തദാ മഹാകൂപതടം പ്രപേദിരേ . 				    #1

 ഒരോന്തിനെക്കണ്ടിതു , കുണ്ടിൽ വീണുടൻ
 കരേററുവാൻ കൌശലഹീനമാകുലം ,
 കരേററുവാനും വശമല്ല ബാലകർ --
 ക്കനന്തരം കേട്ടെഴുനെളളി മാധവൻ . 		   #2

 സമുദ്ധരിച്ചാനഥ ദേവകീസുതൻ 
 സമക്ഷമേ സർവ്വകുമാരസന്നിധൌ 
 സ്‍ഥുടം തദാനീം കൃകലാസവിഗ്രഹം 
 വെടിഞ്ഞുശോഭിച്ചിതു രാജവിഗ്രഹം . 		   #3

 വണങ്ങി നിന്നങ്ങുരചെയ്തു മന്നവൻ 
 " ഗുണാംബുധേ ! ലോകപതേ ! നമോസ്തുതേ 
 നൃഗാഖ്യനാം ക്ഷത്രിയനേഷ ഞാൻ പുരാ 
 യുഗാന്തരേ , കേട്ടരുൾകെൻെറ കില്ബിഷം ."   #4

 " വിളങ്ങുമാറമ്പൊടു കൊമ്പുരണ്ടുമ --
   ക്കുളമ്പുനാലും കനകേന കെട്ടി ഞാൻ 
   പശുക്കളെപ്പൂർവ്വമസംഖ്യ മേകിനേൻ 
   വിശുദ്ധ വിപ്രപ്രവരക്കുനേകധാ " 			   #5	

  " പടുത്വമേറുന്നൊരു ഭൂസുരന്നു ഞാൻ 
   കൊടുത്ത ഗോവൊന്നിഹ വന്നുകൂടിനാൾ 
   ഉടൻഗ്രഹിക്കാതതിനെപ്പിടിച്ചഹോ ! 
   കൊടുത്തുപോയ് പിന്നൊരു ഭൂസുരന്നു ഞാൻ ." 	#6

 " തദന്തരേ ഗോവുടയോരു ഭൂസുരൻ 
  മദന്തികേ വന്നുരചെയ്തു കോപവാൻ 
  ഇതെന്തടോ ദത്തപരീഗ്രഹാഗ്രഹം 
  കൃതംത്വയാ , നന്നിതു നന്നുദുർമ്മതേ ?" 		#7

 " കനക്കവേ ലുബ്‍ധനതായ ഭൂപതേ ! 
   നിനക്കു ദാനത്തിനു ദീനമില്ലെടോ !
   പശുക്കളോ വല്ലതുമൊന്നു കൊണ്ടു നീ
  പലർക്കു നൽകിപ്പരലോകമീഹസേ ."  			#8

 " അനന്തരം ഞാനുരചെയ്തു സാദരം 
   ധനം തരാം , ധേനുസഹസ്രവും തരാം
  എനിക്കു ബന്ധം ഗ്രഹിയായ്‍കകൊണ്ടിദം 
  ജനിച്ചു ഹേഭൂസുര !, കൈതൊഴുന്നു ഞാൻ ". 	#9

 " ഇതൊന്നുമെന്നോടുരചെയ്ക വേണ്ട നീ 
  ഹിതം നമുക്കുളളതു മാത്രമേകിനാൽ " 
  ഇതിക്രുധാമാമുര ചെയ്തുഭൂസുരൻ 
 തതോഅ്ഹമന്യ ദ്വിജനോടു ചൊല്ലിനേൻ . 		#10

 " ഇതിന്നു പകരം ലക്ഷം പശുത്തരാ --
  മിതിങ്ങു തന്നാലുമേടോ മഹീസുര !"
 " ഇതിന്നുവേണ്ടിപ്പകരം തരേണ്ട നീ,--
  യിതെൻെറ ഗോ" വെന്നവനും മഹാശഠൻ 		#11

 " വിഷണ്ണനായി സ്ഥിതിചെയ്തു തത്രഞാൻ 
  വിഷം കണക്കെക്കടുകോപി ഭൂസുരൻ 
  ശപിച്ചു മൽഗോവിനെ മറെറാരുത്തനായ് 
  കൊടുത്തനീയും കൃകലാസമായ് വരും ." 		#12

  " കഴിഞ്ഞ പൊട്ടക്കിണറിന്നകത്തു നീ
   പതിച്ചുപോകെ" ന്നരുൾചെയ്തു ഭൂസുരൻ
  ഗമിച്ചു  ഞാനും പുനരോന്തുരൂപനായ് 
  പതിച്ചു കൂപത്തിലിതിങ്ങനേ കഥ ". 				#13

 " മമാധുനാ ത്വൽക്കരപത്മസംഗമാൽ 
  പ്രമാർജ്ജിതം പാതകമിന്ദിരാപതേ !
  നമോസ്തുതേ ദേവ! ദയാപയോനിധേ !
  നമോസ്തുതേ നാഥ! നമോ നമോസ്തു തേ ." 		#14

 ഇതിസ്തുതിക്കും നൃപനോടു മാധവൻ 
 സ്മിതാർദ്രമൂചേ "ശുഭമസ്തു ഭൂപ! തേ 
 ഗമിക്ക നീ സാമ്പ്രത മാത്മമന്ദിരേ 
 സമൃദ്ധിസമ്പത്തു ഭവിക്കുമാശു തേ."			#15

 നമിച്ചു ഭൂയോപി ഗമിച്ചു മന്നവൻ 
 ഗമിച്ചു ഗോവിന്ദനുമാത്മമന്ദിരം 
 അശേഷവൃഷ്ണ്യന്ധകയാദവാദികാ --
 നശേഷ ലോകാധിപനേവമൂചിവാൻ . 			#16

 " നൃഗൻെറ ശാപത്തിനു ഹേതു കേട്ടിതോ,
   ജഗത്തിലീ ബ്രാഹ്മണരേകദൈവതം 
   അടക്കൊലാ ബ്രാഹ്മണവിത്തമേവനും 
  മുടക്കൊലാ ബ്രാഹ്മണകർമ്മമൊന്നുമേ ." 		#17

 " മഹീതലേ ബ്രാഹ്മണ ഭക്തിയുളളവൻ 
   മഹാനുഭാവൻ മനുജൻ മമ പ്രിയൻ
   മമ പ്രസാദത്തിനു വാഞ്ഛയുളളവൻ 
   മഹീസുരപ്രീതി വരുത്തിയാൽ മതി ." 			#18

  " അവർക്കു നൽകുന്നതെനിക്കതിപ്രിയം 
   ശിവാദിമൂർത്തിത്രയമായതന്തണർ
   അവർക്കു ചെന്നപ്രിയമാചരിച്ചവൻ 
   ജവേന വീഴും നരകാന്തഗഹ്വരേ ."				#19

   " ഗുരുത്വമേറുന്ന മഹാമഹീസുരൻ 
    വരുന്ന നേരത്തെഴുന്നേററു നില്കയും 
   വരിച്ചു പൂജിച്ചു വണങ്ങി വാഴ്കയും 
   ഹരിക്കുമീശന്നു മജന്നുമർച്ചനം ." 				#20

  മുകുന്ദനിത്ഥം പരമാർത്ഥവാക്കുകൊ --
  ണ്ടകണ്ഠഭക്തിപ്രവണത്വമേകിനാൻ 
  തദാഗമിച്ചു ബലഭദ്രരാമനും 
  മുദാന്വിതോ ഗോകുലവാടമേകദാ . 				#21

  കളിച്ചു ഗോപീജനവാസമന്ദിരേ 
  കളിന്ദജാതീരവനേഗമിച്ചുടൻ 
  വിളിച്ചനേരത്തു വരാഞ്ഞു സൂർയ്യജാ--
  മദംശമിപ്പിച്ചു സുഖിച്ചു മേവിനാൻ .				#22

  അനന്തരം പൌണ്ഡ്രകവാസുദേവനാ --
  ലനന്തഗേഹത്തിലയച്ച ദൂതനും 
  മുരാരിയെച്ചെന്നു വണങ്ങി നിന്നുടൻ 
 നിരാകുലം വാചക മേവമൂചിനാൻ . 				#23

 " പരാക്രമീ പൌണ്ഡ്രക  വാസുദേവനാ --
  ണൊരർത്ഥമിത്ഥം  പറവാനയച്ചു മാം 
  "ധരിക്ക നീ കേശവ ! വാസുദേവനെ --
  ന്നൊരുത്തനിന്നുളള സമർത്ഥനേഷ ഞാൻ" .	#24

  " കരത്തിലുണ്ടിന്നിഹ ശംഖുചക്രവും 
   കരുത്തുചേരുന്ന ഗദാസരോജവും.
   ഉരസ്ഥലേ കൌസ്തുഭവന്യമാലയും 
  തരത്തിൽ വേണ്ടുന്നതശേഷമുണ്ടുമേ ."  		#25
  
  " 'അഹം ജഗന്നാഥ' നിതി ഭ്രമിച്ചു നീ --
   യഹങ്കരിക്കേണ്ട, ഗമിച്ചു കൊൾകനീ
  ഇതൊക്കെ വന്നിങ്ങുരചെയ്വതിന്നുടൻ 
  ഹിതോപദേശം പറയുന്നു പൌണ്ഡ്രകൻ ."  		#26

  വിസൃജ്യ തം ദൂതനെ വീതസംശയം 
  വിസൃത്വര ക്രോധഭരേണ മാധവൻ 
  യദുപ്രവീരോത്ഭട സേനയാ സമം 
  തദാ ജവാൽ പൌണ്ഡ്രകവാസമാപ്തവാൻ . 		#27

  മഹാജളൻ പൌണ്ഡ്രകവാസുദേവന --
  ങ്ങഹോ വസിച്ചാൻ മധുവൈരിവേഷവാൻ 
  അണിഞ്ഞിരിക്കുന്നവനക്കണക്കിനേ 
  ഫണീന്ദ്രതല്പം പണിചെയ്തുമെല്ലവേ .  			#28

  കരദ്വയം ദാരുമയം ധരിച്ചുകൊ --
  ണ്ടുരുപ്രകാശം മണികൊണ്ടു കൌസ്തുഭം .
  ഒരുത്തിയപ്പൂമകൾ മറെറാരുത്തിയെ --
  ദ്ധരിത്രിയാക്കീട്ടിരുഭാഗമങ്ങനെ . 				#29

  വെളുക്കനെശ്ശംഖ്യമിരുമ്പുചക്രവും 
  വിളങ്ങുമാകൃത്ത്രിമകുണ്ഡലങ്ങളും 
  ഇതൊക്കവേ കണ്ടു സരോഷമച്യുതൻ 
  വധിപ്പതിന്നാശു  സമീപമാപ്തവാൻ . 				#30

  മരക്കരം തന്നിലിരുമ്പുചക്രവും 
  ധരിച്ചടുത്തീടിന പൌണ്ഡ്രകാധമം 
  സുദർശനംകൊണ്ടു വധിച്ചു മാധവൻ
  തദീയസൈന്യം ച വിനഷ്ടമാക്കിനാൻ . 			#31

  തദീയമിത്രം കില കാശി ഭൂപനെ --
  ത്തദാലയം പ്രാപ്യ ഹനിച്ചു തൽക്ഷണം 
  മുദാ നിജദ്വാരവതീ നികേതനം 
  തദാ സദാനന്ദമയൻ പ്രപന്നവാൻ . 				#32

  തദന്തരേ കാശിനരേന്ദ്രനന്ദനൻ 
  സുദക്ഷിണൻ താത വിനാശദു:ഖിതൻ 
  ഗിരീശനെച്ചെന്നു തപസ്സുചെയ്തുടൻ 
  കരാളയാം കൃത്യലഭിച്ചിതേകതാ .  				#33

  മുരാരിഗേഹത്തിലണഞ്ഞു കൃത്യയും 
  ദുരാത്തവേതാളകഭൂതവൃന്ദവും 
  മുരാരിതാൻ ചൂതുപൊരും ദശാന്തരേ 
  നിരാകുലം ചക്രമയച്ചു തൽക്ഷണം .  			#34

  സുദർശനം ചെന്നു ജവേന കൃത്യയെ -- 
   ദ്ദഹിച്ചു, പായിച്ചിതു ഭൂതവൃന്ദവും 
  സുദക്ഷിണം കാശിപുരം ച ചുട്ടെരി --
  ച്ചുദാരമിന്ദ്രാനുജപാർശ്വമാഗതം .   				#35

  ചിരേണ ഗോപീസഹിതൻ ഹലായുധൻ 
  പുരേ സമാഗമ്യ രമിക്കുമന്തരേ 
  പുരം പ്രപേദേ നരകസ്യ ബന്ധുവാം 
  വിരോധശാലീ വിവിദപ്ലവംഗമൻ . 				#36

  സമുദ്രതോയത്തിലിറങ്ങിനിന്നുടൻ
  സമന്തതോ വാരി ചൊരിഞ്ഞു വാനരൻ 
  പുരങ്ങളും നല്ല മരങ്ങളും തദാ 
  പുഴക്കിവീഴിച്ചു മുടിച്ചു ഭൂതലം . 				#37

  ഗൃഹങ്ങളിൽപ്പുക്കു ഗൃഹസ്തരെത്തദാ 
  പിടിച്ചുകൊന്നാശു കടിച്ചുതിന്നുടൻ
  മഹാഗ്രഹാരം ബത കൊളളിവെച്ചു കൊ --
  ണ്ടഹോ ശഠൻ ദ്വാരവതീമുപേതവാൻ .  			#38

  നതാംഗിമാരോടൊരുമിച്ചു കാനനേ 
  കൃതാർത്ഥചേതാമധുപാനലീലയാ 
  കളിച്ചുവാണൂ ബലഭദ്രനെന്നറി --
  ഞ്ഞൊളിച്ചു ചെന്നൂ വിവിദൻ മഹാബലൻ . 		#39

  വിളിച്ചു മെല്ലെക്കളവാണിമാർക്കു പ --
  ല്ലിളിച്ചു കാട്ടിത്തരുശൃംഗമേറിനാൻ 
  അടുത്തുചെന്നമ്പൊടു  മദ്യകുംഭമ --
  ങ്ങെടുത്തു സേവിച്ചു മദിച്ചുമേവിനാൻ . 		#40

  വലീമുഖൻതന്നുടെ വമ്പുകൊണ്ടഹോ 
  വിലാസിനീനാം  വിവശത്വസംഭ്രമം
  വിലോകനം ചെയ്തു വിവൃദ്ധകോപനാം 
  ഹലായുധൻ തൻമുസലം ഗൃഹീതവാൻ . 		#41

 " അടുത്തുവാ കീശപശോ ! വിനാശമി --
  ന്നടുത്തുതേ ചാപലകർമ്മകാരണാൽ
  തടുത്തുകൊൾ" കെന്നരുൾചെയ്തു തൽക്ഷണം 
  കൊടുത്തു തന്മസ്തകസീമ്നി താഡനം . 			#42

  തുടങ്ങി യുദ്ധം  ബലനും പ്ലവംഗവും 
  നടുങ്ങി ഭൂമണ്ഡലമദ്രിജാലവും 
  അടിച്ചുമോടിച്ചുമിടിച്ചുമൂഴിയിൽ
  പ്പിടിച്ചുവീഴിച്ചുമിഴച്ചുമീവിധം . 					#43

 ഹലായുധൻ തൻെറ വെളുത്ത വിഗ്രഹം 
 വലീമുഖാംഗക്ഷതജം തെറിക്കയാൽ
 സ്‍ഫുരൽ പ്രഭാതാർക്കമരീചിലിപ്തമാം 
 ശരൽഘനംപോലെ വിളങ്ങിസംഗരേ . 			#44

 ഘനത്വമേറും മുസലേന നിഷ്‍ഠൂരം 
 ഹനിച്ചുസീരീ കൊലചെയ്തുവാനരം 
 ജനിച്ചസംരംഭമടക്കി മെല്ലവേ 
 തനിച്ച മോദേന രമിച്ചുമേവിനാൻ . 				#45

 അനന്തരം ജാംബവതീകുമാരകൻ
 മനസ്വി സാംബൻ കുരുരാജകന്യകാം
 സ്വയംവരേ ചെന്നുഹരിച്ചു, തൽക്ഷണം 
 സുയോധനൻ ചെന്നു പിടിച്ചുകെട്ടിനാൻ . 		#46

 അതങ്ങുകേട്ടാഗതനാം ഹലായുധൻ 
 ഹിതം പറഞ്ഞു, നിരസിച്ചു കൌരവൻ 
 കലർന്നുകോപം ബത ഹസ്തിനാപുരം
 ബലൻ ഹലംകൊണ്ടു കുലുക്കിമെല്ലവേ . 		#47

 പറിച്ചു വേഗേന സുരാപഗാജലേ 
 മറിപ്പതിന്നാശു തുടങ്ങുമന്തരേ 
 വിറച്ചു ദുർയ്യോധനവൃന്ദമൊക്കവേ 
 വിരഞ്ഞു തൽപാദയുഗേ വണങ്ങിനാർ . 			#48

 മുദാ ച സാംബന്നഥ ലക്ഷണാഖ്യയാം 
 നിജാത്മജാമാശുകൊടുത്തു കൌരവൻ 
 പ്രസന്നനായമ്പൊടു രോഹിണീസുതൻ 
 പ്രഗൃഹ്യപുത്രം നിജഗേഹമാപ്തവാൻ . 			#49

 കദാപി സൂർയ്യഗ്രഹണേ യദൂത്തമൻ 
  സദാരനായിട്ടു സമന്തപഞ്ചകേ 
 ഹിരണ്വതീ തീർത്ഥജലേ കുളിച്ചുടൻ 
 ഹിരണ്യദാനം ബഹു ചെയ്തിദാരാൽ . 			#50

 തദന്തരേ പാണ്ഡുതനൂജരൈവരും 
 തദന്തികേ വന്നിതു യാജ്ഞസേനിയും 
  ഹൃദന്തരേ കൌതുകഭാര ഗൌരവാ --
 ലുദന്തമോരോന്നുരചെയ്തു മേവിനാർ . 			#51

 കദാപി പാഞ്ചാലി പറഞ്ഞറിഞ്ഞുപോ --
 ലുദാരതത്ത്വം മധുവൈരീപത്നിമാർ
 മുദാകുറഞ്ഞൊന്നു വസിച്ചു മാധവൻ 
 തദാലയം പുക്കിതു വല്ലഭായുതൻ . 				#53

 മുകുന്ദനമ്പാടിയിലങ്ങു ചെന്നുതാ --
 നകണ്ഠഗോപീ ജനകേളിലാളിതൻ
 വസിച്ചു മാസത്രിതയം യഥാസുഖം 
 രസിച്ചഥ ദ്വാരവതീമുപേയിവാൻ . 				#53

 തതോ ജരാസന്ധനരാധിനാഥനാ --
 ലതീവ ബന്ധിച്ചുഴലുന്ന ഭൂപരാൽ  
 നിയുക്തനാം ദൂതനുമേക വാസരേ 
 വിമുക്തനാം നാരദനും സമായയൌ . 			#54

 പറഞ്ഞു ദൂതൻ നൃപസംഘ സങ്കടം 
 പറഞ്ഞു കുന്തീസുത വ്ഞ്ഛിത:മുനി 
 അറിഞ്ഞു രണ്ടും ബത ദേവകീസുതൻ 
 പറഞ്ഞു " രണ്ടും ബത ഹേയമല്ലിത് ".  			#55

 " ഹിതം ജരാസന്ധവധം നമുക്കഹോ 
  ഹിതം പൃഥാനന്ദന രാജസൂയവും , 
 ഇതാശു  രണ്ടും കരണീയമാകയാ --
 ലിതൊന്നിനാൽ മററതു കൂടവേ വരും ".			#56

 " അതിന്നു ധർമ്മാത്മജ യാഗരക്ഷണേ 
  കൃതേ ജരാസന്ധ വധം ച സാധയേ "
  ഇതി ദ്രുതം നിശ്ചിത ചിത്തനച്യുതൻ
  യുധിഷ്ഠിരൻ തന്നുടെ മന്ദിരം യയൌ . 			#57

 പുരന്ദരപ്രസ്ഥപുരത്തിലെത്തിനാൻ 
 മുരാരിദേവൻ നിജദാരസംയുതൻ 
 തതോഥ താനും ബത ഭീമസേനനും
 സിതാശ്വനും മൂവരുമേക ചേതസാ .				#58

 ദ്വിജേന്ദ്രവേഷേണ ഗമിച്ചു മാഗധം 
 നികേതനം , യുദ്ധമിരന്നു മൂവരും 
 ക്ഷണം ജരാസന്ധനുമാശു ഭീമനും 
 രണം തുടങ്ങീ ഗദയാ ഭയങ്കരം .					#59

 ഉപേന്ദ്രലീലാകപടോപദിഷ്ടമാ --
 മുപായ ലാഭേന സമീരണാത്മജൻ 
 രണേജരാസന്ധനുടേ കളേബരം
 ക്ഷണേന കീറിഗ്ഗതജീവമാക്കിനാൻ . 			#60

 കാരാഗൃഹത്തിലുഴലും നൃപസംഘമെല്ലാം
 പാരാതെ ബന്ധനമഴിച്ചു പറഞ്ഞയച്ചു . 
 തൽപുത്രനായ സഹദേവനു നൽകിരാജ്യം 
 കെല്പോടുപോന്നു പുരുഷോത്തമനാത്തമോദം . 	#61

 രാജാധിരാജവരനമ്പൊടു രാജസൂയം 
 രാജൽപ്രതാപഗുണമാശു തുടർന്നനേരം 
 രാജീവലോചനമനേകമഹാസഭായാം 
 പൂജിച്ചു ധർമ്മരതനാകിയ ധർമ്മജന്മാ . 			#62

 " ഭൂപാലജാലമിഹ നോക്കിയിരിക്കവേതാൻ
 ഗോപാലനോ സമുചിതം വിധിനാഗ്ര്യപൂജ ?"
 ഇത്ഥം ദുഷിച്ചു ശിശുപാലനടുത്ത നേരം 
 യുദ്ധം തുടർന്നിതു ധനഞ്ജയനാത്ത കോപം .    #63

 ചക്രായുധൻ ഝടിതി രോഷ കഷായിതാക്ഷൻ
 ചക്രേണ ചേദിപതി കണ്ഠതലം മുറിച്ചു .
 ജന്മത്രയം ബത കഴിച്ചു ജയൻ തദാനീം 
 ചെമ്മേ സനാതന ജനാർദ്ദനനോടു ചേർന്നു . 		#64

 രാജരാജനഥ ധർമ്മ തനൂജൻ 
 രാജസൂയമഖമമ്പൊടു കൃത്വാ 
 രാജമാനമയനിർമ്മിതമാകും 
 രാജമണ്ഡപമുപേത്യ വസിച്ചാൻ .  				#65

 കോമളാകൃതി ജഗൽപതി താനും 
 ഭീമപാർത്ഥനകുലാദികളെല്ലാം 
 യാജ്ഞസേനിയുമനേകമനേകം 
 പ്രാജ്ഞവൃന്ദവുമിയന്ന സഭായാം 				#66

 ജലസ്ഥലഭ്രാന്തി വരുന്ന ദിക്കിൽ 
 ജളത്വമേറുന്ന സുയോധനൻ താൻ
 ഞളിഞ്ഞു വന്നാനവനീർഷ്യയോടെ 
 ജലത്തിൽ വീണങ്ങു രുഷാ ഗമിച്ചാൻ . 			#67
 
 അക്കാലം സാല്വഭൂപൻ പുരരിപുഭജനം 
  		 ചെയ്തു സൌഭം വിമാനം
 ലബ്‍ധ്വാ യുദ്ധായ ചെന്നാൻ മധുരിപുനഗരേ 
		 ഭൂരിസൈന്യങ്ങളോടെ 
 പ്രദ്യുമ്നൻ താനടുത്തമ്പൊടു പടനടുവിൽ
 		ക്കൊന്നു തന്മന്ത്രിരാജം 
 യുദ്ധം സാല്വേന ചെയ്താനിരുപതു ദിവസം 
		സപ്ത ഭൂയോ ദിനാനി . 						#68

 കാലേസ്മിൻ നീലവാസസ്സഹിതനഹിതമാ --
		തംഗസംഹാരസിംഹോ 
 ലീലാഗോപാലരൂപീ മുരരിപു തരസാ 
		വന്നു യുദ്ധം തുടങ്ങീ 
 ഭിത്ത്വാ സൌഭംവിമാനം ജലനിധിയിലെറി --
 		ഞ്ഞാശു ചക്രേണ ചക്രീ 
 ഹത്വാ സാല്വക്ഷിതീശം തദനു തദനുഗം 
		സൈന്യവും ജന്യഭൂമൌ . 					#69

 നിൽക്കുന്നേരത്തടുത്താനതിപരുഷരുഷാ --
		ക്രാന്തനാം ദന്തവക്ത്രൻ 
 വിക്രാന്ത്യാ തംച പഞ്ചാനനമിവഗയോ 
		 കൊന്നുടൻ നന്ദജന്മാ 
 ക്ഷിപ്രം ജന്മത്രയാന്തേ വിജയമപിനിജം 
		  ധാമ നീത്വാ തദാനീം 
 വിപ്രാദീൻ പാലയിത്വാ സുഖമിഹനഗരേ 
 		മേവിനാൻ ദേവദേവൻ . 					#70

  കൃഷ്ണാകേശാംബരാകർഷണ വിഷമദശാ --
 		ബാന്ധവൻ സിന്ധുശായീ 
  കൃഷ്ണൻ വൃഷ്ണി പ്രവീരൻ പുനരപിച പതി --
 		മ്മൂന്നു വർഷാവസാനേ 
 ദൂതോ ഭൂത്വാ കുരൂണാം പുരി കുരുസുതനോ --
		ടുക്തയുക്തി പ്രസംഗാൽ 
 ജാതക്രോധം ധരിച്ചാനരി ഭടപടലീ --
		നശ്വരം വിശ്വരൂപം . 						#71

 ഘോരേ ഭാരതസംഗരേ വിജയനാം
 	വീരൻെറ തേരിൽസ്സദാ 
 ചാരുത്വം കലരുന്ന സാരഥി പദം 
	കൈക്കൊണ്ടു ചക്രായുധൻ
  ഭീഷ്മദ്രോണകൃപാദികൾക്കു നിതരാം 
 	മോക്ഷം കൊടുത്തീടിനാൻ
  ഭീമാരാതി വിനാശനേന ധരണീ --
	ഭാരം ചുരുക്കീടിനാൻ . 						#72

  യുദ്ധരംഭേ പുറപ്പെട്ടിതു മുസലധരൻ
 	തീർത്ഥസേവാർത്ഥമപ്പോൾ
  ഗത്വാ തൽ നൈമിശാഖ്യം വനമൃഷികളുടേ 
	വന്ദനം ചെയ്തു ഭക്ത്യാ 
  കണ്ടപ്പോളങ്ങനുത്ഥായിനമധികരുഷാ 
	സൂതനെക്കൊന്നുവേഗാ --
  ലുണ്ടായിതാർതാർദ്രഭാവം പുനരപിച തദീ --
 	 യാത്മജം സൂതനാക്കി . 						#73

  നിത്യംവന്നു മഖംമുടക്കിന മഹാ 
	ദുഷ്ടാശയം നിഷ്‍ഠൂരം 
  ഹത്വാ പർവ്വണി വൽക്കലാസുരവരം
	യാഗം പുന: പാലയൻ
  കാവേരീം ച സരസ്വതീം ച യമുനാം 
	ഗംഗാം ച ഗോദാവരീം 
  സേവിച്ചമ്പൊടു പുണ്യവാനഥ കുരു --
       ക്ഷേത്രം നിജം പ്രാപ്തവാൻ . 					#74

  തൽക്കാലം ഭീമദുർയ്യോധനഘനസമരം 
	 കണ്ടഹോ രണ്ടുപേർക്കും 
  ചൊൽക്കീഴില്ലെന്നുറച്ചമ്പൊടു സപദിയയൌ
	ദ്വാരകാം സീരപാണി: 
  യുദ്ധേ തസ്മിൻ സമാപ്തേ ഗുരുതരപരുഷ --
	ദ്രോണപുത്രാസ്ത്രവഹ്നി --
  പ്രദ്ധ്വംസത്തിന്നു ഭക്തപ്രിയനഥ ഭഗവാ --
	നുത്തരാഗർഭമാപൽ . 						#75

  ശുദ്ധബ്രഹ്മം പ്രവേശിച്ചിതു ബതമതിമാ --
 	നാശു ഗംഗാതനൂജൻ 
 സിദ്ധാന്തം ഹന്തസാധിച്ചിതു സകലമലം 
	ധർമ്മവാൻ ധർമ്മജന്മാ 
 സാധിപ്പിച്ചു മുകുന്ദൻ പുനരവനുമുദാ 
	തത്ര മൂന്നശ്വമേധം 
 സാധുശ്രീദ്വാരകായാംപുരി പരമസുഖം 
	മേവിനാൻ കേവലാത്മാ . 					#76
 
		** പതിനൊന്നാം സർഗ്ഗം സമാപ്തം **
             ----------------------------------------------------
	
